Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


OVERN 


n 


KERALA 


ട് 


( 4 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM, TUESDAY 


No. 


16th February 2010 
2010 ഫെബ്രുവരി 16 
27th Magha 1931 
1931 മാഘം 27 


വാല്യം 55 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ല / ഡി. ഒ . റ്റി./ 1422 / 2008. 

2010 ഫെബ്രുവരി 5. 
തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂജലവകുപ്പ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് 
പരിചയസമ്പന്നരായ കരാറുകാരിൽ നിന്നും മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം 
ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


കമ 
നമ്പർ 


ടെണ്ടർ 
നമ്പർ 


- പ്രവൃത്തിയിൽ 
ഏർപ്പെടുന്ന സ്ഥലവും 
ജോലിയുടെ സ്വഭാവവും 


പഞ്ചായത്ത് 
കോർപ്പറേഷൻ 


അടങ്കൽ തുക 

രൂപ് 


- ജി . ഡബ്ല . / ഡി. ഒ. റ്റി./1422 / 09 


നെടുവാൻ വിള 
മിനി ജലവിതരണ പദ്ധതി 


പാറശ്ശാല 


1,95, 000 


2 


ജി . ഡബ്ലു . ഡി. ഒ . റ്റി ./ 618 / 09 


കിളിമാനൂർ 


3 , 89 ,500 


വെള്ളല്ലൂർ 

ശിവക്ഷേത്രം 
മിനി ജലവിതരണ പദ്ധതി 
ഗവ. എച്ച്. എസ്. എസ്. 
തോന്നയ്ക്കൽകൃത്രിമ ഭൂജല 

സംരക്ഷണം 


- ജി. ഡബ്ലൂ ./ ഡി. ഒ. റ്റി./ 902/09 ( സി ) 


തോന്നയ്ക്കൽ 


32,500 


4 


ജി . ഡബ്ല . / ഡി . ഒ. റ്റി./ 991/ 09 


കുന്നത്തുകാൽ 


60 , 500 


മേലെപൊറ്റ 
മിനി ജലവിതരണ പദ്ധതി 


- 5 


ജി . ഡബ്ല ./ ഡി . ഒ. റ്റി./ 991/ 09 


മലയൻകാവ് മണലിവിള 
മിനി ജലവിതരണ പദ്ധതി 


കുന്നത്തുകാൽ 


2 , 19 ,000 


2nd FEB . 2010 ] 


GROUND WATER DEPARTMENT 


നിരതദ്രവ്യം - 2 1/2 %. 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 4 - നും രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 800 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
രൂപ 200 + വാറ്റ്, ക്രമനമ്പർ 5- ന് രൂപ 440 + വാറ്റ്. 

ദർഘാസ് ലഭിക്കുന്ന സ്ഥലം ജില്ലാ ആഫീസ്, ഭൂജല വകുപ്പ്, ജലവിജ്ഞാന ഭവൻ, അമ്പലമുക്ക്, കവടിയാർ പി . ഒ ., 
തിരുവനന്തപുരം. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും -- 22 - 2- 2010 മുതൽ 24 - 2 - 2010 , 1 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 24 - 2- 2010, 2.30 മണി. 
ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും സമയവും 24- 2- 2010 , 3 മണി. 
അന്നേ ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം രാവിലെ 11 മണിക്ക് ടെണ്ടർ തുറക്കുന്നതാണ്. 
സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതിനുള്ള 
അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ജലവിജ്ഞാന ഭവൻ, 
അമ്പലമുക്ക്, കവടിയാർ പി . ഒ., 
തിരുവനന്തപുരം. 


- (ഒപ്പ്) 
- ജില്ലാ ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


